സാഹിത്യവാരഫലം 


1995/03/26 (കലാകരമുദി) 


എം. കൃഷ്ണന്‍ നായര്‍ 


Copyright © 2014-2022, J. Vijayamma. The electronic versions are released 


under the provisions of Creative Commons Attribution Non-Commercial 
Share Alike license for free download and usage. Sayahna Foundation, സ്ഥ 
34, Jagathy, Trivandrum, India 695014. URL: http://www.sayahna.org 


സാഹിത്യവാരഫലം 


1995/03/26-ല്‍ കലാകരമുദി വാരികയില്‍ 


പ്രസിദ്ധീകരിച്ചത്‌. 


നിലാവ്വ്‌ പരന്നൊഴുകു 
മ്പോള്‍ രാത്രി ചേതോ 
ഹരമായി തോന്നും നമു 
ക്ക്‌. എന്നാല്‍ സ്വാഭാ 
വികങ്ങളായ തിന്മകള്‍ 
പത്തി വിടര്‍ത്തി ആടു 
ന്നത്‌ നമ്മള്‍ ഓര്‍മ്മി 
ക്കില്ല. ഒരിടത്തു ചാരി 
ത്രത്തിന്റെ കണ്ണീര്‍ ഒലി 
ക്കുന്നുണ്ടാവും. വേറൊ 
രിടത്ത്‌ ചോരപുരണ്ട 
കത്തി ദുരെയെറിഞ്ഞിട്ടു 
വ്യക്തി ഓടുന്നുണ്ടാവും. മറ്റൊരിടത്തു വിഷലിപ്പങ്ങളായ 
വാക്കുകള്‍ ഒരു വീട്ടിന്റെ മട്ടുപ്പാവില്‍ നിന്ന്‌ അടുത്ത 
വീട്ടിന്റെ മട്ടപ്പാവിലേക്ക്‌ എറിയപ്പെടുന്നുണ്ടാവും. നി 
ലാവിന്റെ ഭംഗിയില്‍ വിലയം കൊണ്ടിരിക്കുന്ന നമ്മള്‍ 
ക്ക്‌ ഈ ദുഷ്ടതകളെക്കുറിച്ച്‌ ഓര്‍മ്മിക്കാനാവുന്നില്ല. 
പക്ഷേ, യാമിനി അതെല്ലാം അറിയുന്നുണ്ട്‌. ചന്ദ്രികയു 
ടെ ആവരണമണിഞ്ഞ രാത്രിയുടെ അഗാധതയില്‍ നട 
ക്കുന്ന കുത്സിതത്വങ്ങള്‍ ആ രാത്രി തന്നെ അറിയുന്നു. 


ഡിക്കിന്‍സ്‌ 


നത്തെ അധികാരത്തിന്റെ 


“ചങ്ങമ്പുഴക്കവിതയെ ചിലര്‍ കഞ്ചുകമണിഞ്ഞ 


നിന്ദിക്കുന്നതിനെക്കുറിച്ചു നി 
ക നിയമപാലകന്‍-- 
ങ്ങള്‍ എന്തു പറയുന്നു? 
“ഞാനെന്തു പറയാന്‍? പോലീസുദ്യോഗസ്ഥന്‍ 


അവര്‍ക്ക്‌ അതിന്‌ അവകാശ ബഹുജനത്തിന്‌ ഭയാദി 
മുണ്ടല്ലോ. പിന്നെ ഒരു മണ്ടന്‍ വികാരങ്ങള്‍ ഉത്പാദിപ്പി 
ല്‌ ക്കുന്നു. ചിലര്‍ക്ക്‌ അയാ 
നൂറു വിദ്വാന്മാര്‍ വിചാരിച്ചാലും A 
കണ്ടെടുക്കാന്‍ ആവില്ലെന്ന ളെ ബഹുമാനവുമാണ്‌. 
പഴമൊഴി ഓര്‍മ്മിക്കുക. എന്നാല്‍ ആ മനുഷ്യന്റെ 
൨൨ അന്തരംഗത്തില്‍ നടക്കു 
ന്ന സംഘട്ടനങ്ങള്‍, അവിടെ വസിക്കുന്ന ക്രുരമൃഗങ്ങള്‍ 
അവിടെ വികാസം പ്രാപിക്കുന്ന കൊലപാതക ചിന്ത 
കള്‍ ഇവയെക്കുറിച്ചു ബഹുജനത്തിന്‌ ഒന്നുമറിഞ്ഞുകൂ 
ടാ. അയാള്‍ക്ക്‌ അവ അറിയാം താനും. ബാല്യത്തില്‍, 
യൌവനത്തില്‍ മാര്‍ക്സിസ്റ്റ്‌ ചിന്തകരുടെ സിദ്ധാന്തങ്ങള്‍ 
പഠിച്ച അയാള്‍ ഇന്ന്‌ അധികാരത്തിന്റെ ഖഡ്ഗം വീ 
ശി തലകള്‍ തെറിപ്പിക്കുവാന്‍ പോന്നവനാണ്‌. തനി 
ക്കിഷ്ടപ്പെട്ട ഒരുത്തന്റെ നിര്‍ദ്ദേശമനുസരിച്ച്‌ ഒരു നിരപ 
രാധനെ പിടിച്ചകൊണ്ടുവന്നു പീഡിപ്പിക്കാന്‍ തക്കവി 
ധത്തില്‍ ക്രരതയാര്‍ന്നവനാണ്‌. ഒരു മനുഷ്യന്റെ ഈ 
ദ്വന്ദഭാവത്തെ ശ്രീ. ടി. സി. ജോജി എത്ര നന്നായി സ്ത 
ടീകരിക്കുന്നുവെന്നു ഗ്രഹിക്കണമെങ്കില്‍ അദ്ദേഹം ദേ 
ശാഭിമാനി വാരികയിലെഴുതിയ “ബൂട്ടുകള്‍” എന്ന ചെറു 
കഥ വായിക്കണം. ഒരു പോലീസുദ്യോഗസ്ഥന്റെ ചിത്ത 
വൃത്തികളെ, അവയ്ക്കു വരുന്ന പരിവര്‍ത്തനങ്ങളെ കഥാ 
കാരന്‍ അന്തര്‍ദൃഷ്ടി വ്യാപരിപ്പിച്ച്‌ ചിത്രീകരിക്കുന്ന. 


ഞാന്‍ രാജരഥ്യയിലുടെ നട 


“അടുത്തടുത്തു നില്ലന്ന രണ്ടു ക്കുമ്പോള്‍ പലരും ചിരിച്ച്‌ 
റോസാപ്പൂക്കള്‍ സംസാ 

a കൈകൂപ്പി കടന്നു പോകു 
രിക്കുന്നത്‌ എന്താണ്‌? 


“ഞാന്‍ നിന്നെ സ്നേഹി ന്നു. പകരം ഞാനും ചിരിക്കു 
ക്കുന്നു' എന്നു തന്നെ”. ന്നു. അവര്‍ കൈകൂപ്പിയതി 
൨൨ ഒക്കാള്‍ വിനയത്തോടെ 
ഞാനും കൈകുപ്പുന്നു. പക്ഷേ, അവരുടെ മന്ദസ്തിതത്തി 
ന്റെ പിറകിലുള്ള വിഷാദം ഞാനറിയുന്നില്ല. എന്റെ പിറ 
കില്‍ ചക്രവര്‍ത്തിയുടെ നിലയങ്കി ഇഴയുന്നതു പോലെ 
നൈരാശ്യവും ദുഃഖവും ഇഴയുന്നുവെന്ന്‌ അവര്‍ മനസ്സി 
ലാക്കുന്നില്ല. 


== 
ചോദ്യം, ഉത്തരം 


ചോദ്യം: “ചങ്ങമ്യഴക്കവിതയെ ചിലര്‍ നിന്ദിക്കുന്ന 
തിനെക്കുറിച്ചു നിങ്ങള്‍ എന്തു പറയുന്നു?” 


ഉത്തരം: “ഞാനെന്തു പറയാന്‍? അവര്‍ക്ക്‌ അതി 
ന്‌ അവകാശമുണ്ടല്ലോ. പിന്നെ ഒരു മണ്ടന്‍ കടലി 
ലേക്കു എറിയുന്ന കല്ല്‌ നൂറു വിദ്വാന്മാര്‍ വിചാരിച്ചാ 
ലും കണ്ടെടുക്കാന്‍ ആവില്ലെന്ന പഴമൊഴി ഓര്‍മ്മി 
ക്കുക്‌. 


ചോദ്യം: “പതിവായി മറ്റുള്ളവരെ ദുഷിക്കുന്നവന്റെ 
അന്ത്യം എങ്ങനെയായിരിക്കും?” 


ഉത്തരം: “അന്ത്യത്തിനു കുഴപ്പമൊന്നും വരില്ല. 
പക്ഷേ, അവനു ദുര്‍ഗ്ഗന്ധം കാണം. പിച്ചിപ്പു വില്ലന്ന 
വന്റെ കൈയില്‍ സരരഭ്യത്തിന്റെ ഒരംശം കാണം. 
ഇറച്ചി വെട്ടി വില്ലന്നവന്റെ കൈക്ക്‌ പൂതിഗന്ധം 
ഉണ്ടായിരിക്കും”. 


ചോദ്യം: “സ്ത്രീശരീരത്തിന്റെ വളവുകള്‍ മാദകങ്ങള 
ല്ലേ?” 


ഉത്തരം: “ഒരു വളവും മാദകമല്ല. പാതയുടെ വള 
വും പക്ഷിയുടെ കഴുത്തിന്റെ വളവും കൊയ്യാറായ 
നെല്‍ച്ചെടിയുടെ വളവും ഒന്നു തന്നെ. ഭതിക ശാ 
സത്രത്തിന്റെ ഒരേ നിയമം എല്ലാ വളവുകളിലും പ്രവര്‍ 
ത്തിക്കുന്ന. മാദകത്വം മനുഷ്യന്‍ ആരോപിക്കുന്ന 
താണ്‌”. 


ചോദ്യം: “ശോഭാ ഡേയുടെ പുസ്തകങ്ങള്‍ നിങ്ങള്‍ 
വായിക്കാറുണ്ടോ? ഉണ്ടെങ്കില്‍ അവ വായിക്കു 
മ്പോള്‍ എന്തുതോന്നും?” 


ഉത്തരം: “വായിക്കാറുണ്ട്‌. കഷ്ടം! ഡിക്കിന്‍സിന്റെ 
നോവലുകള്‍ വായിക്കാതെയാണല്ലോ ഞാന്‍ ഈ 
ചവറുകള്‍ വായിക്കുന്നതെന്നു തോന്നും”. 


ചോദ്യം: “ഏതെങ്കിലും സാഹിത്യകാരന്റെ മരണം 
നിങ്ങളെ എപ്പോഴും വേദനിപ്പിക്കുന്നുണ്ടോ?” 


ഉത്തരം: “എന്‍. വി. കൃഷ്ണവാരിയര്‍, ജി. ശങ്കരക്കു 
റുപ്പ്‌, പി.സി. കുട്ടികൃഷ്ണന്‍, ജോസഫ്‌ മുണ്ടശ്ശേരി, 
വൈലോപ്പിള്ളി ഇവര്‍ ഇന്നില്ലല്ലോ എന്നു വിചാരി 
ച്ചു ഞാന്‍ ദുഃഖിക്കുന്നുണ്ട്‌. അവര്‍ മരിച്ചില്ല. ജീവിച്ചി 
രിക്കുന്നു എന്നും എനിക്കു തോന്നാറുണ്ട്‌”. 

ചോദ്യം: “നെല്‍സണ്‍ മണ്ടേലയെക്കുറിച്ച്‌ എന്തു 
പറയുന്നു?” 


ഉത്തരം: “കറപ്ഷന്റെ കളിയാണ്‌ അദ്ദേഹത്തിന്റെ 
രാജ്യത്തില്‍. തന്റെ ഭാര്യയായിരുന്ന വിന്നിയെപ്പോലും 
അദ്ദേഹത്തിനു നിലയ്ക്കു നിറുത്താന്‍ കഴിയുന്നില്ല”. 


ചോദ്യം: “അടുത്തടുത്തു നില്ലന്ന രണ്ടു റോസാപ്പൂ 
ക്കള്‍ സംസാരിക്കുന്നത്‌ എന്താണ്‌” 


ഉത്തരം: “ഞാന്‍ നിന്നെ സ്നേഹിക്കുന്നു” എന്നു 
തന്നെ”. 


സര്‍വസാധാരണത്വം 


എന്റെ തുച്ഛങ്ങളായ 
അഭിപ്രായങ്ങള്‍ എടു 
ത്തു വിളമ്പന്നതിനെ 
ക്കാള്‍ നല്ലത്‌ മഹാന്മാ 
രുടെ മതങ്ങള്‍ പ്രിയ 
പ്പെട്ട വായനക്കാരെ 
ധരിപ്പിക്കുന്നതാണ 
ല്ലോ. അതിനാല്‍ ജോ 
സഫ്‌ കമ്പല്‍ എന്ന ചി 
ന്തകന്‍ ജെയിംസ്‌ ജോ 
യിസ്‌ എന്ന സാഹിത്യ 
കാരന്റെ ചില സാഹി ജോസഫ്‌ കമ്പല്‍ 


ത്യ ചിന്തകള്‍ സംഗ്രഹിച്ച്‌ എഴുതിയതു്‌ ഒന്നു കൂടെ സം 
ഗ്രഹിച്ച്‌ ആവിഷ്ഠരിക്കാന്‍ എനിക്കു താല്ചര്യമുണ്ട്‌. ജോ 
യിസിന്റെ A Portrait of the Artist as a young Man 
എന്ന നോവലിലെ ഒരു വാക്യം ഉദ്ധരിച്ചിട്ട്‌ കമ്പല്‍ 
അതിന്‌ വിശദീകരണം നല. “The mind is arrested 
and raised above desire and loathing” മനസ്സ്‌ നിരോ 
ധിക്കപ്പെടുകയും അഭിലാഷത്തിന്റെയും ജൂഗുപ്പയുടെയും 
മുകളിലേക്കായി നയിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതാണു 
ജോയിസിന്റെ പ്രസ്താവം. ഇനിയാണ്‌ കമ്പലിന്റെ വ്യാ 
ഖ്യാനം. വസ്തുക്കള്‍ അന്വേഷിച്ചെടുത്ത്‌ അവയെ തിരി 
ച്ചറിഞ്ഞു ഭക്ഷിക്കാനുള്ള ജീവശാസ്ത്രപരമായ പ്രവൃത്തി 
യാണ്‌ കണ്ണിന്റേത്‌. ആപത്തുണ്ടാകുമെന്ന്‌ മനസ്സിനെ 
അറിയിക്കുക എന്നതു വേറൊന്ന്‌. ഇത്‌ ഒരു നിമിഷ 
ത്തേക്കോ യഥാര്‍ത്ഥ കലാകാരന്റെ കാര്യത്തില്‍ ജി 
വിത കാലമാകെയോ നിരോധിക്കപ്പെടുന്നു. അപ്പോള്‍ 
ലോകത്തെ വിലയിരുത്തല്‍ കൂടാതെ നോക്കാന്‍ കലാ 
കാരനാവും. അതു്‌ (ലോകം) പ്രകാശക പ്രഭാവം ആവ 
ഹിക്കുന്നു. ഇംഗ്ലീഷില്‍ revelation എന്നു വിളിക്കുന്ന 
ഈ പ്രകാശനം അല്ലെങ്കില്‍ ആവിഷ്കരണം അപൂര്‍വ 
മായേ നമ്മുടെ രചനകള്‍ക്ക്‌ ഉണ്ടാകുന്നുള്ളൂ. 


അത്രകണ്ടു സ്റഷ്ഠമല്ലാത്ത ആഖ്യാനം കൊണ്ടു വായ 
നക്കാരെ പീഡിപ്പിക്കുന്ന ഒരു ചെറുകഥയുണ്ട്‌ മാതൃഭൂ 
മി ആഴ്ചപ്പതിപ്പില്‍. കോളറയാകാം വസൂരിയാകാം, 
ഏതോ രോഗം പിടിപെട്ട ഒരുത്തനെ മരിക്കുന്നതിനു 
മുന്‍പു തന്നെ “കഴിച്ചു മുടുവാന്‍' ഒരു റാവുത്തര്‍ എത്തു 
ന്നു. അതു നടന്നില്ല. അയാള്‍ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട 
വന്റെ ഭാര്യ അതെ രോഗം പിടിച്ചു വീണു. പകുതി മരി 
ച്ച അവളെ കുഴിയിലാക്കി മൂടാന്‍ ഭര്‍ത്താവു്‌ റാവുത്ത 
രെ വിളിക്കാന്‍ പോയി. അയാള്‍ വന്നില്ല. മണ്‍വെ 
ട്ടിയും പിക്കാക്സുംകൊണ്ടു പൊയ്യ്കൊള്ളാന്‍ ഭർത്താവി 
നോട്ട്‌ റാവുത്തര്‍ പറഞ്ഞു. ഇത്തരം കഥകള്‍കൊണ്ട്‌ 
എന്തു പ്രയോജനം? എന്റെ ജീവിതാവബോധത്തെ 
തീക്ട്ൃതമമാക്കാനോ ജോയിസ്‌ പറയുന്ന aesthetic 
arrest ഉണ്ടാക്കി സംഭവത്തെ പ്രകാശത്തില്‍ നിറുത്താ 
നോ ഇതിനു കഴിയുന്നില്ല. ഇക്കഥയെക്കാള്‍ അധമ 
മാണ്‌ ശ്രീ. ടി. കെ. ശങ്കരനാരായണന്റെ “നമ്മളറിയു 
ന്നില്ല്‌ എന്ന രചന. (മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്‌) ആത്മഹ 
ത്യ ചെയ്ത ഒരു വര്‍ഗീസിന്റെ ജഡം കാണാന്‍ പോലും 
ബന്ധുക്കള്‍ എത്തിയില്ലത്രേ. “സിലി” എന്ന വിശേഷ 
ണം ഇതിനു നല്ലാന്‍ കതുകമുണ്ടോ ആര്‍ക്കെങ്കിലും. 
എങ്കില്‍ ആയിക്കൊള്ളു. പക്ഷേ, ആ വിശേഷണം 
തന്നെ ഒരു മൃദുല പ്രയോഗമാണ്‌ ബിര്‍ expression. 
പ്രത്യക്ഷ ലോകത്തിന്‌ ഉജ്ജ്വലതയുണ്ട്‌. അനുവാച 
കന്റെ അന്തരംഗത്തിലും അതുണ്ട്‌. രണ്ടുജ്ചലതകളും 
ആനുരൂപ്യത്തോടെ വര്‍ത്തിക്കുമ്പോഴാണ്‌ കലയുടെ 
ഉദയമെന്നു കമ്പല്‍ പറയുന്നു. ഇതു നമ്മുടെ ചെറുകഥക 
ളില്‍ അന്വേഷിക്കുന്നവന്‍-ഞാന്‍--ഭോഷന്‍. 


വധത്തിനുള്ള ഉപകരണം 


നത്തെ ഞാനാര്‌? നിസ്സാരന്‍. 


പ്രത്യക്ഷ ലോകത്തിന്‌ ഇന്ന്‌ എന്റെ കണ്ണടഞ്ഞാല്‍ 
ജ്ജൂലത ട്‌. അനുവാ 

ടം നാളെ ഞാന്‍ ഓര്‍മ്മിക്ക 

ചകന്റെ അന്തരംഗത്തിലും 

അതുണ്ട്‌. രണ്ടുജ്ചലക പെടില്ല. എങ്കിലും ഒരാശയ 

ളം ആനുരൂപ്യത്തോടെ ത്തിന്റെ വിശദീകരണത്തി 


വര്‍ത്തിക്കുമ്പോഴാണ്‌ കല 
യുടെ ഉദയമെന്നു കമ്പല്‍ 
പറയുന്നു. ഇതു നമ്മുടെ 
ചെറുകഥകളില്‍ അന്വേഷി ല്ലിക്കുകയാണ്‌. എന്റെ മര 
ക്കുന്നവന്‍-ഞാന്‍-ഭോഷന്‍. ണത്തിനു ശേഷം ആയിരം 


നു വേണ്ടി എനിക്കില്ലാത്ത 
മഹത്ത്വം ഉണ്ടെന്നു സങ്ക 


കൊല്ലം കഴിഞ്ഞു. അന്ന 
ത്തെ ഒരു വിദ്യാര്‍ത്ഥി സ്ഥിരം കോളത്തിനു നോബല്‍ 
സമ്മാനം നേടിയ എം. കൃഷ്ണന്‍ നായരുടെ അന്ത്യത്തെ 
ക്കുറിച്ച്‌ ഗവേഷണം നടത്തുകയാണ്‌. അയാള്‍ ചെന്നെ 
ത്തുന്ന നിഗമനം ഇങ്ങനെ: സാഹിത്യവാരഫലം എന്ന 
കോളത്തിന്‌, സഹസ്ര സംവത്സരങ്ങള്‍ക്കു മുന്‍പു നോ 
ബല്‍ സമ്മാനം നേടിയ കൃഷ്ണന്‍നായര്‍ ദുഷ്ടനായിരു 
ന്നു. അയാളുടെ ദുഷ്ടതയ്ക്ക ശിക്ഷ കൊടുക്കണമെന്ന്‌ ശ്രീ. 
വി. ആര്‍. സുധീഷ്‌ എന്നൊരു കഥാകാരന്‍ തീരുമാനി 
ച്ചു: അദ്ദേഹം ചോലമരപ്പാതകള്‍' എന്നൊരു കഥാകു 
രിശു നിര്‍മ്മിച്ചു. അതില്‍ കൃഷ്ണന്‍ നായരെ ചേര്‍ത്തു വച്ച്‌ 
കൈയിലും കാലിലും ആണിയടിച്ചു. വെള്ളം, വെള്ളം 
എന്ന്‌ അയാള്‍ വിളിച്ചു. ആരും ഒരുതുള്ളി വെള്ളം കൊ 
ടൂത്തില്ല. ദയയില്ലാഞ്ഞിട്ടല്ല. കഥാകുരിശു കണ്ട ബഹുജ 
നം ജീവനെ ഭയന്നു നാലുപാടും ഓടിക്കളഞ്ഞതു കൊ 
ണ്ടാണു കലാകനമുദി വാരിക നിഷിദ്ധ ദ്രാവകത്തില്‍ 
മുക്കി കൃഷ്ണന്‍ നായരുടെ ചുണ്ടുകളില്‍ ചേര്‍ക്കാന്‍ ആളി 
ല്ലാതെ പോയതു. ദൈവികത്വമില്ലാതെ ദുഷ്ഠനായിരുന്ന 
കൃഷ്ണന്‍ നായര്‍ക്ക്‌ ഉയിര്‍ത്തെഴുന്നേല്ല്‌ സംഭവിച്ചില്ല. 


ഗവേഷണ വിദ്യാര്‍ത്ഥിയുടെ ഈ തീസിസ്‌ ശരിയായതു 
കൊണ്ട്‌ അയ്യായിരം രൂപ മുടക്കാതെ തന്നെ അയാള്‍ 
ക്കു പി. എച്ച്‌. ഡി. ബിരുദം കിട്ടുകയും അയാള്‍ അതിനു 
ശേഷം 'ഡ്റ്‌” എന്നു പേരിന്റെ ആദ്യം ചേര്‍ത്തു അഭി 
മാനത്തോടെ നടക്കുകയും ചെയ്തുവെന്ന്‌ പ്രവചനം നട 
ത്താം. ചോലമരങ്ങള്‍' കുരിശു തന്നെയാണോ അതോ 
അതിനെക്കാള്‍ ഭയദമായ ഒരു വധോപകരണമാണോ 
എന്ന്‌ വായനക്കാര്‍ക്കു സംശയമുണ്ടെങ്കില്‍ അതൊ 
ന്നു നോക്കിയാല്‍ മതി. ഒരച്ഛന്‍ ഭാര്യയ്ക്കും മക്കള്‍ക്കും വി 
ഷം കൊടുക്കുന്നു. അയാളും വിഷം കുടിക്കുന്നു. ചാകുന്നു. 
ആലങ്കാരികന്മാര്‍ രണ്ടു തരത്തിലുള്ള വൃത്തികളെക്കുറി 
ച്ചു പറയുന്നുണ്ട്‌ തദ്വൃത്തിയും തത്സമവൃത്തിയും. കൊല 
പാതകമോ ആത്മഹത്യയോ കാണുമ്പോള്‍ ഉണ്ടാകുന്ന 
ജഗുപ്ലയാണ്‌ അതിന്റെ വര്‍ണ്ണന ഉളവാക്കുന്നതെങ്കില്‍ 
തദ്വൃത്തിയേ നടക്കുന്നുള്ളു. അതിന്റെ പാരായണവും 
ജൂഗുപ്ല ജനിപ്പിക്കും. പാരായണം ഭാവാനുഭൂതി ജനിപ്പി 
ച്ചാല്‍ നടന്നത്‌ തത്സമവൃത്തിയാണ്‌. തദ്വൃത്തിയേ നട 
ക്കുന്നുള്ള സുധീഷിന്റെ കഥ പാരായണം ചെയ്യുന്ന വേള 
യില്‍. 


ഈര്‍മ്മിളാ ഉണ്ണി 


ചലച്ചിത്രതാരം, റ്റെ 

ലി ഫിലിം താരം, നർ 
ത്തകി ഈ നിലകളില്‍ 
പ്രസിദ്ധയായ ശ്രീമതി 
ഈര്‍മ്മിളാ ഉണ്ണി കവി 
യും (കവിയത്രി എന്നു 
വേണ്ട) ചിത്രകാരിയുമാ 
ണെന്ന്‌ അവരുടെ 'പാ 
ഞ്ചാലിക്‌ എന്ന കാവ്യ 
സമാഹാരം കണ്ടപ്പോ 
ഴാണ്‌ എനിക്കു മനസ്സി 
ലായത്‌. സവിശേഷ 
മായ രീതിയില്‍ അച്ച | 
ടിച്ച ഈ പുസ്തകത്തില്‍ ഈര്‍മ്മിളാ ഉണ്ണി 


ഭാവഗീതങ്ങളും അവയ്ക്കു യോജിച്ച ചിത്രങ്ങളും ഉണ്ട്‌. വി 
ക്രമാദിത്യന്‍ കഥകളിലെ സാലഭഞ്ജികകളില്‍പ്പെട്ട 
വളാണ്‌ പാഞ്ചാലികാ. ആ മരപ്പാവയുമായി സ്വന്തം 
ജീവിതം ചേര്‍ത്തു വച്ച്‌ വിഷാദാത്മകത്വത്തിന്റെ സാ 
നദ്രതയാര്‍ന്ന മൌനം അഭിവ്യഞ്ജിപ്പിക്കുകയാണ്‌ ഈര്‍ 
മ്മിള. 


മനുഷ്യജീവിതത്തിന്റെ വിശേഷിച്ചും സ്ത്രീജീവിതത്തിന്റെ 
ഹര്‍ഷാതിരേകവും ദൈന്യവും ഭാവാത്മകതയോടെ സ്റ്റ 
ടീകരിക്കാനാണ്‌ കവിക്കു കൌതുകം. അതിലവര്‍ വിജ 
യം പ്രാപിക്കുന്നുമുണ്ട്‌. 


അമ്പലമുറ്റത്തേതോ സന്ധ്യയി- 
ലാല്‍മരമൊന്നു വിറച്ചതെന്നലി- 
ലാരും കാണാതൊന്നു 
പുണര്‍ന്നതു 
കാണാനകലത്തമ്പിളി വന്നു 


എന്നുതുടങ്ങിയ കാവ്യഭാഗങ്ങളില്‍ ലയമുണ്ട്‌. നൃത്ത 
ത്തിനും ചിത്രത്തിനും സംഗീതത്തിനും ഒഴിച്ചുകൂടാന്‍ 
പാടില്ലാത്തതായ ലയം നര്‍ത്തകിയും ചിത്രകാരിയു 
മായ ഈര്‍മ്മിളയുടെ കാവ്യങ്ങളിലും വന്നിട്ടുണ്ട്‌. കാവ്യ 
ജീവിതത്തിനു പരിപാകം വരുമ്പോള്‍ ശ്രിമതി ചങ്ങ 
മ്പഴയുടെ സ്വാധീനതയില്‍നിന്നു മോചനം നേടുമെന്നു 
വിചാരിക്കാം. 


പുതിയ പുസ്തകം 


ര ലോറന്‍സ്‌ ഡുറല്‍, ഹെന്‍ 


TTS ട്രി മിലര്‍, ആനായീസ്‌ നീന്‍ 
Ee വര്‍ നവീന സാഹിത; 
പാര്‍ലറുകളില്‍ പോകേണ്ട ഇ 9 യ 
ഒരാവശ്യകതയുമില്ല. പോ ത്തിന്റെ ഉദ്ഘോഷകരാ 
യാല്‍ അവിടുത്തെ കൃത്രിമ യിരുന്നു. വസ്തനിഷ്ഠമായ 
പ്രവര്‍ത്തനങ്ങള്‍ കൊണ്ടുള്ള യത്രാഥാതഥ്യത്തെ നിരാകരി 
ഖശ്രി ഇല്ലാതാവുകയും ചെയ്യും. 


ച്ച്‌ അന്തരംഗത്തില്‍ താന്‍ 
അനുഭവിക്കുന്ന യാഥാതഥ്യത്തെ ഐന്‍സ്‌റ്്ൈന്റെയും 
ഫ്രായിറ്റിന്റെയും സിദ്ധാന്തങ്ങള്‍ സങ്കലനം ചെയ്ത്‌ നോ 
വലുകളെഴുതി ഡുറല്‍. “1 am not a Kshatriya, but a 
holly old Untouchable. You can keep your shining 
sword; I'll keep my nightsoil” എന്നു പ്രസ്താവിച്ച മി 
ല്ലറിന്റെ നോവലുകളുടെ സ്വഭാവം വായനക്കാര്‍ക്ക്‌ 
ഈഹിക്കാവുന്നതേയുള്ള. സ്നേഹാന്വേഷണത്തിന്റെ വ്യ 
ഗ്രതയില്‍ ബോധമണ്ഡലത്തിനു വരുന്ന ശകലീകൃത 
സ്വഭാവത്തെ പ്രതിപാദിച്ച നോവലിസ്റ്റാണ്‌ ആനായീ 
സ്‌ നീന്‍. ഭര്‍ത്താവിരിക്കേ പല പുരുഷന്മാരോടും വേ 
ഴു നേടുകയും അയാളുടെ നീരസത്തെ തൃൂണവല്‍ഗണി 
ക്കുകയും ചെയ്ത ആനായീസ്‌ നീന്റെ ജീവചരിത്രമാണ്‌ 
ഞാന്‍ ഈയാഴ്ച വായിച്ച പുതിയ പുസ്തകം. വെറും ജീവി 
തമല്ല: കാമോത്സുകമായ ജീവിതമാണ്‌ ചിത്രീകരിക്ക 
പെടുന്നത്‌. The Erotic Life of Anais Nin എന്നാണ്‌ 
പുസ്തകത്തിന്റെ പേത്‌. എഴുതിയതു്‌ Noél Riley Fitch 
(Back Bay Books, Pages 525, Rs. 472.40). കാമപ്രിയ 
ജീവിതത്തിന്റെ വര്‍ണ്ണനങ്ങളായതുകൊണ്ടു്‌ ഗ്രന്ഥത്തി 
ലെ ഒരു ഭാഗവും സൂചനാത്മകമായിപ്പോലും ആവിഷ്ഠ 
രിക്കാനാവില്ല. ബാലികയായിരിക്കുമ്പോള്‍ത്തന്നെ പി 
താവിനാല്‍ ധര്‍ഷണം ചെയ്യപ്പെടുവളാണ്‌ ആനായീ 
സ്‌ നീന്‍. ഈ ക്രൂരകൃത്യം അവരുടെ അന്തരംഗത്തില്‍ 
ഏല്പിച്ച ക്ഷതത്തിന്റെ 'ഉപോല്ലന്ന്‌ ങ്ങളായിട്ടുവേണം 
അവരുടെ കൃതികളെ കാണാന്‍. 


"A remarkably intimate, hypn — Publishers Weekly 6 ന വ ലയ ക ളി ഒ ല ഉ ¢ ദ്വ ഗ 
THE വും ഫാന്റസിയും അനി 
യതത്വവും ഈ ആക്ര 


ൽ 
ന; നം മണത്തിന്റെ പശ്ചാ 
ടി ത്തലത്തില്‍ അപഗ്രഥി 
7 > OF ക്കത്തക്ക വിധത്തില്‍ 
ത NS ജീവചരിത്രമെഴുതിയി 
NN ണ്ട്‌ ഗ്രന്ഥകര്‍ത്തി. 


ഇതു സാഹിത്യനിരൂപ 
ണമല്ല. വെറും ജീവച 
രിത്രമാണ്‌, ആനായീ 
സ്‌ നീന്റെ നോവലുക 
ളുടെ അപഗ്രഥനം കാ 
ണണമെന്നുള്ളവര്‍ക്ക്‌ ഈ ഗ്രന്ഥം പ്രയോജനപ്രദമല്ല. 
ഒരു കാലയളവില്‍ സാഹിത്യമണ്ഡലത്തില്‍ സെന്‍സേ 
ഷന്‍ സൃഷ്ടിച്ച ഒരു പ്രതിഭാശാലിനിയുടെ രഹസ്യജീവി 
തം അറിയണമെന്നുള്ളവരെ ഇതു നിരാശപ്പെടുത്തുകയു 
മില്ല. 


[ Riley Fitch 


നിരീക്ഷണങ്ങള്‍ 


1. സ്വാഭാവിക സരന്ദര്യമുള്ള തരുണികള്‍ക്ക്‌ ബ്യൂട്ടി 
പാര്‍ലറുകളില്‍ പോകേണ്ട ഒരാവശ്യകതയുമില്ല. 
പോയാല്‍ അവിടത്തെ കൃത്രിമ പ്രവര്‍ത്തനങ്ങള്‍ 
കൊണ്ടു ഉള്ള മുഖശ്രീ ഇല്ലാതാവുകയും ചെയ്യും. 
എന്നാല്‍ പ്രായം കൂടിക്കൂടി വരുമ്പോള്‍ ഇംഗ്ലീഷി 
ലെ കൊളോക്ചിയല്‍ പ്രയോഗമായ ഫേഷലിനു 
(fac) പോകേണ്ടതായി വരും. കുറെക്കാലം ഈ 
ഫേഷല്‍ നടത്തിയാല്‍ മുഖം പരുക്കനാവും. ഇതു 
പോലെയാണ്‌ കവിതയും കഥയുമൊക്കെ. നൈ 
സര്‍ഗ്ഗിക സൌന്ദര്യമുള്ള കവിതയ്ക്ക്‌ അലങ്കാരം വേ 
ണ്ട. “ഒന്നും പ്രതിഫലം വേണ്ടെനിക്കാമഞ്ജുമന്ദസ്തി 
തം കണ്ടു കണ്‍കുളിര്‍ത്താന്‍ മതി” എന്നതു ശുദ്ധ 
മായ കവിതയാണ്‌. അമ്പലത്തിന്റെ കോട്ടുവാ പോ 
ലെയായിരുന്നു കുളം എന്നു പറയുമ്പോള്‍ ഫേഷല്‍ 
നടത്തി പരുക്കനാക്കിയ കവിതയുടെ മുഖമാണു 
നമ്മള്‍ കാണുന്നത്‌. 


2. ചില പുരുഷന്മാര്‍ പട്ടിയെ വീട്ടില്‍ വളര്‍ത്തുന്നത്‌ 
അവര്‍ക്കു ദേഷ്യം വരുമ്പോള്‍ അതിനെ എടുത്തി 
ട്ട്‌ ചവിട്ടാനാണ്‌. ഭാര്യയെ ചവിട്ടിയാല്‍ ചിലപ്പോള്‍ 
അവള്‍ ചത്തു പോകും. അതുകൊണ്ടു പട്ടിയെ ചവി 
ടുന്നു. ഇതുപോലെ എനിക്കു നേരിട്ടറിയാവുന്ന ഒരു 
നിരൂപകന്‍ നോവലുകള്‍ ചെറുകഥകള്‍, വിമര്‍ശന 
ങ്ങള്‍ ഇവ വായിക്കുന്നതു്‌ കുറ്റം കണ്ടു പിടിച്ച്‌ അത്‌ 
ബഹുജന ദൃഷ്ടിയില്‍ കൊണ്ടു വരാനാണ്‌. പട്ടിയെ 
ചവിട്ടുന്ന സുഖം അദ്ദേഹത്തിന്‌. ആ നിരൂപകന്‍ 
തുടര്‍ന്നും ചവിട്ടുട്ടെ. അങ്ങനെ അദ്ദേഹം ജയിക്കട്ടെ. 

3. സ്ത്രീകള്‍ രണ്ടു വിധത്തിലാണ്‌. ഒരു കൂട്ടര്‍ നിഷ്കളങ്ക 
കള്‍. യുവതിയും യുവാവും മുഖങ്ങള്‍ അടുപ്പിക്കുന്നതു 
കണ്ടാലും അവര്‍ തെറ്റിദ്ധരിക്കില്ല. കണ്ണില്‍ വീണ 
പൊടി എടുത്തു കൊടുക്കാന്‍ അവള്‍ ശ്രമിച്ചുവെന്നേ 
അവര്‍ പറയു. ഒരു മലിന ചിന്തയ്ക്കും കഴിവുള്ളവരല്ല 
ഈ സ്ത്രീകള്‍. രണ്ടാമത്തെ കൂട്ടര്‍ക്കു ദുഷ്ഠവിചാരമേ 
യുള്ളൂ ഒരു ഗൃഹനായകന്‍ വ്യായാമത്തിനു വേണ്ടി 
കാലത്തെഴുന്നേറ്റ്‌ മട്ടുപാവില്‍ അങ്ങോട്ടുമിങ്ങോട്ടും 
നടക്കുമായിരുന്നു. രണ്ടാമത്തെ വിഭാഗത്തില്‍പ്പെ 
ട്ട ഒരു സ്ത്രീ അതുകണ്ടു വേറൊരുത്തിയോടു പറഞ്ഞു: 
“വ്യായാമമൊന്നും അല്ലെടീ അത്‌, അടുത്ത വീട്ടിലെ 
കാണാന്‍ കൊള്ളാവുന്ന പെണ്ണിനെ കാണാന്‍ വേ 
ണ്ടിയാണ്‌ അയാള്‍ അങ്ങനെ അങ്ങോട്ടമിങ്ങോട്ടം 
നടക്കുന്നതും ചുറ്റിക്കറങ്ങുന്നതും. നിരൂപകരും ഇതു 
പോലെ രണ്ടു തരത്തില്‍പ്പെടുന്നു. ഒന്നിലും മാലി 
ന്യം കാണാത്തവര്‍ ഒ. വി. വിജയന്റെ “ഖസാക്കിന്റെ 
ഇതിഹാസ്‌ ത്തെ പുകയ്ക്കും. മുട്ടത്തു വര്‍ക്കിയുടെ “പാ 
ടാത്ത പൈങ്കിളിയെയും പ്രശംസിക്കും. കുമാരനാ 
ശാന്റെ “സ്യമമായവനഭാര്യ' എന്ന പ്രയോഗം ശരി 
യല്ലെന്നു വള്ളത്തോള്‍ അഭിപ്രായപ്പെട്ടതായി ജി. 
ശങ്കരക്കുറുപ്പ്‌ എന്നോടു പറഞ്ഞുവെന്ന്‌ ഞാന്‍ ഒരു 
ത്തനോടു പറഞ്ഞു. സൃതമാനത്വം കാട്ടുതടിക്കല്ല, 
നദിക്കാണ്‌. തടി ഒഴുകുന്നില്ല ഒഴുക്കപ്പെടുകയാണ്‌ 
എന്നായിരുന്നു വള്ളത്തോളിന്റെ വാദം. ആശാന്‍ 
കവിതയില്‍ ഒരു കുറ്റവും കാണാന്‍ കഴിയാത്ത ആ 
മനുഷ്യന്‍ ഉടനെ എന്നോടു പറഞ്ഞു: ““വന” ശബ്ദ 
ത്തിന്‌ കാടെന്നു മാത്രമല്ല ജലം എന്നും അര്‍ത്ഥമു 
ണ്ട്‌. അതുകൊണ്ട്‌ പ്രയോഗം ശരി”. മലിന വിചാര 
മില്ലാത്ത മനുഷ്യന്‍ എന്നല്ലാതെ എന്തു പറയാന്‍. 
രണ്ടാമതു പറഞ്ഞ വിഭാഗത്തില്‍ ചേര്‍ന്ന നിരൂപ 
കന്‍ പറയും “വിജയന്‍ നോവലിസ്റ്റേയല്ല. കാര്‍ 
ടടൂണിസ്റ്റാണ്‌. കാര്‍ട്ടൂണ്‍ വരയ്ക്കുന്ന രീതിയിലാണ്‌ 
അദ്ദേഹം ആ നോവലിലെ ഓരോ ഭാഗവും ചിത്രീ 
കരിച്ചിരിക്കുന്നത്‌. (ഈ പ്രസ്താവം ഒരു സാഹിത്യ 
കാരന്‍ എന്റെ മുന്‍പില്‍ വച്ച്‌ നിര്‍വഹിച്ചതാണ്‌.) 
ഇക്കൂട്ടര്‍ വിജയനെയും പൈങ്കിളി നോവലിസ്റ്റുകളെ 
യും ഒരേ രീതിയില്‍ അപഹസിക്കും. 


4. ധനമില്ലാത്ത കൃഷിക്കാരന്‍ ഒരിക്കല്‍ രണ്ടു പോ 
ത്തുകളെ വാങ്ങിയാല്‍ ജീവിതാവസാനം വരെ ആ 
പോത്തുകളെക്കൊണ്ടാവും നിലം ഉഴുതു മറിക്കുക. 
കാലത്ത്‌ കലപ്പയില്‍ അവയെ കെട്ടുന്നു. രണ്ടി 
ന്റെയും ചന്തിയില്‍ കമ്പുകൊണ്ട്‌ അടിയോട്ട്‌ അടി 
തന്നെ. വേദന കൊണ്ടു പുളഞ്ഞ്‌ പോത്തുകള്‍ ഓടു 
ന്നു. ചില കവികളും ഇങ്ങനെയാണ്‌ സ്ഥിരം പദങ്ങ 
ളേ അവര്‍ക്കുള്ള. അവയെ കാവ്യരചനാ കൌതുക 
മെന്ന കലപ്പയില്‍ കെട്ടി തുരുതുരാ” അടിക്കുന്നു. 
മരണഭയം കൊണ്ടു പദമഹിഷങ്ങള്‍ ഓടുന്നു. കവേ, 
അങ്ങ്‌ എന്നാണ്‌ ഈ പോത്തുകളെ മാറ്റുന്നതു? 


5. എന്റെ ഈ പ്രദേശത്ത്‌ വയല്‍ വക്കിലും പാതയോ 
രത്തും എത്രയെത്ര പൂക്കളാണു വിടര്‍ന്നു നില്ലന്നതു്‌! 
ഓരോ പൂവിന്റെയും വിചാരം ചിത്രശലഭം അതില്‍ 
ചെന്ന്‌ ഇരുന്നു തേന്‍ നുകരണമെന്നാണ്‌. പക്ഷേ, 
ആ ആശയ്ക്കു സാഫല്യമുണ്ടാവുകയില്ല. പൊക്കമുള്ള 
ചില്ലകളില്‍ വിടര്‍ന്നു നില്ലന്ന പനിനീര്‍പ്പുക്കളെ മാ 
ത്രമേ ശലഭങ്ങള്‍ കാണു. പൊയ്യയുടെ മധ്യത്തില്‍ 
പ്രഫുല്ലാവസ്ഥയില്‍ നില്ലന്ന താമരപ്പുക്കളെ മാത്ര 
മേ അവ കാണുകയുള്ളു. കൊച്ചു പൂക്കളുടെ ദുഃഖമെ 
നിക്കു മനസ്സിലാകും. പക്ഷേ, താമരപ്പുവിലും പനി 
നിര്‍പ്പൂവിലും മാത്രം ചെല്ലുന്ന ശലഭങ്ങളെ കുറ്റപ്പെടു 
ത്താന്‍ എനിക്കു വൈഷമ്യമുണ്ട്‌. എഴുതിത്തുടങ്ങുന്ന 
ഞങ്ങളുടെ കൈയെഴുത്തു പ്രതികളും അച്ചടിച്ച പു 
സ്തകങ്ങളും നിങ്ങള്‍ വായിക്കുന്നില്ല' എന്ന പരാതി 
യില്‍ തെറ്റില്ല. എന്നാല്‍ ഉത്കൃഷ്ടങ്ങളായ കൃതികള്‍ 
വായിക്കാന്‍ പോലും സമയമില്ലാത്ത നിരൂപകനെ 
കുറ്റപ്പെടുത്തുന്നതും ശരിയല്ലല്ലോ. 


എം. കൃഷ്ണന്‍ നായര്‍ 


തിരുവനന്തപുരത്ത്‌ വി. കെ. മാധവന്‍ പിള്ളയുടെയും ശാരദാ 
മ്മയുടെയും മകനായി 1923 മാര്‍ച്ച്‌ ദ-നു ശ്രീ എം. കൃഷ്ണന്‍ നാ 
യര്‍ ജനിച്ചു. സ്കൂള്‍ വിദ്യാഭ്യാസത്തിനു ശേഷം തിരുവനന്തപു 
രം യൂണിവേഴ്സിറ്റി കോളജില്‍ നിന്ന്‌ മലയാളത്തില്‍ ബിരുദാ 
നന്തര ബിരുദം നേടി. പഠനത്തിനു ശേഷം മലയാള സാഹി 
ത്യാധ്യാപകനായി അദ്ദേഹം പല കലാലയങ്ങളിലും സേവ 
നം അനുഷ്ടിച്ചു. എറണാകുളം മഹാരാജാസ്‌ കോളജില്‍ നി 
ന്നു മലയാള വിഭാഗം തലവനായി വിരമിച്ചു. 


സാഹിത്യവാരഫലം 


36 വര്‍ഷത്തോളം തുടര്‍ച്ചയായി അദ്ദേ 
ഹം എഴുതിയ (1969 മുതല്‍ മരണത്തി 
നു ഒരാഴ്ച്ച മുന്‍പു വരെ) സാഹിത്യവാര 
ഫലം ഒരുപക്ഷേ ലോകത്തിലെ തന്നെ 
ഏറ്റവും കൂടുതല്‍ കാലം പ്രസിദ്ധീകരി 
ച്ച സാഹിത്യ പംക്തി ആയിരിക്കും. മല 
യാളനാട്‌ വാരികയിലാണ്‌ അദ്ദേഹം 
തന്റെ പംക്തി എഴുതിത്തുടങ്ങിയത്‌. മലയാളനാട്‌ നിന്നുപോ 
യതിനു ശേഷം കലാകനമുദി ആഴുപ്പതിപ്പിലും അതിനു ശേഷം 
സമകാലിക മലയാളം വാരികയിലും സാഹിത്യ വാരഫലം 
പ്രസിദ്ധീകരിച്ച. ലോകസാഹിത്യത്തില്‍ അഗാധമായ അറി 
വുണ്ടായിരുന്ന അദ്ദേഹം തെക്കേ അമേരിക്ക മുതല്‍ യൂറോപ്പ 
വരെയും, ആഫ്രിക്ക മുതല്‍ ജപ്പാന്‍ വരെയുമുള്ള എഴുത്തുകാ 
രെ കേരളത്തിലെ വായനക്കാര്‍ക്കു പരിചയപ്പെടുത്തി. പാ 
വ്ലോ നെരൂദ, മാര്‍ക്വേസ്‌, തോമസ്‌ മാന്‍, യസുനാരി കവ 
ബാത്ത തുടങ്ങിയ വിശ്വസാഹിത്യകാരന്മാരെ മലയാളികള 
ടെ വായനാമേശയില്‍ എത്തിക്കുന്നതില്‍ കൃഷ്ണന്‍ നായരുടെ 
പങ്ക ചെറുതല്ല. 


സരമൃസ്വഭാവിയും ശാന്തനും ആതിഥ്യമര്യാദക്കാരനുമായിരു 
ന്ന കൃഷ്ണന്‍ നായര്‍ സാഹിത്യ വിമര്‍ശനത്തില്‍ കര്‍ശനമായ 
മാനദണ്ഡങ്ങള്‍ അവലംബിച്ചു. രചിതാവിന്റെ പേരും പ്രശസ്തി 
യും അദ്ദേഹത്തിന്‌ പ്രശ്നമായിരുന്നില്ല. കലാപരമായി ന്ന 
ത്യമുള്ള രചനകള്‍ മാത്രമാണ്‌ സാഹിത്യമെന്നും മറ്റെല്ലാം 
വ്യര്‍ത്ഥവ്യായാമങ്ങളാണെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. 
സ്വന്തം ലേഖനങ്ങളെപ്പോലും “സാഹിത്യ പത്രപ്രവര്‍ത്തന 
ത്തിന്റെയും ഏഷണിയുടെയും ഒരു അവിയല്‍” എന്നു വിശേ 
ഷിപ്പിച്ച അദ്ദേഹം അനുബന്ധമായി, “അതുകൊണ്ടാണല്ലൊ, 
ചുമട്ടുതൊഴിലാളികള്‍വരെയും 3 വര്‍ഷമായി സാഹിത്യ വാ 
രഫലം വായിക്കുന്നത്‌” എന്നും കൂട്ടിച്ചേര്‍ത്തു. രസകരമായ 
രചനാശൈലിയും കുറിക്കു കൊള്ളുന്ന നര്‍മവും മലയാളികള 
ടെ ജീവിത ശൈലിയെക്കുറിച്ചുള്ള നിശിതവും ഹാസ്യാത്മക 
വുമായ നിരീക്ഷണങ്ങളും സാഹിത്യ വാരഫലത്തെ വായന 
ക്കാര്‍ക്കു പ്രിയങ്കരമാക്കി. 


സ്സഫിദ്യദ്നഥചിലം 

ന്ന ട്രക്കില്‍ ശദൃടിക നിമി 

5 ഞം പി.പി. ടക 
ക തം 
dt Cade EIT ALLA 
റിക, സുന്നി നി. 


കടം [ലവ രുപാ 


വിപ കിചഘറ്ൃ വാക്കു 


ചിക നട ale 


ee 


Pv Ama 


2995 ജൂണ്‍ മട്ട-ന്‌ കലാകൌമുദി പ്രസിദ്ധീകരിച്ച കത്ത്‌. 


അതിഗഹനമായ വായനയുടെ ഉടമയായിരുന്നു കൃഷ്ണന്‍ നാ 
യര്‍. ഓട്ടോറിക്ഷാ ഡ്രൈവര്‍മാര്‍ മുതല്‍ കോളേജ്‌ പ്രൊഫ 
സര്‍മാര്‍ വരെയും നവകവികള്‍ മുതല്‍ വിദ്യാര്‍ത്ഥികള്‍ വരെ 
യും സാഹിത്യവാരഫലത്തിന്റെ പുതിയ ലക്കങ്ങള്‍ക്കുവേണ്ടി 
കാത്തിരുന്നു. മലയാളസാഹിത്യത്തില്‍ മൌലികതയുള്ള എഴു 
ത്തുകാര്‍ ഇല്ലെന്നും ടോള്‍സ്റ്റോയിയും തോമസ്‌ മാനുമായി താ 
രതമ്യപ്പെടുത്തുമ്പോള്‍ മലയാള സാഹിത്യകാരന്മാര്‍ ബഹുദൂ 
രം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്ന്‌ അദ്ദേഹം വിശ്വസിച്ചു. 


തിരുവനന്തപുരത്തെ സായാഹ്ന നടത്തക്കാര്‍ക്ക്‌ പരിചിത 
നായിരുന്നു കൃഷ്ണന്‍ നായര്‍. ഇന്ത്യന്‍ കോഫി ഹൌസിലെ 
പതിവുകാരനായിരുന്ന അദ്ദേഹം തിരുവനന്തപുരത്തെ മോ 
ഡേണ്‍ ബുക്‌ സെന്ററില്‍ സ്ഥിരം സന്ദര്‍ശകനും ഉപയുക്താ 
വുമായിരുന്നു. സാഹിത്യരംഗത്തെ സേവനങ്ങള്‍ക്ക്‌ അദ്ദേഹ 
ത്തിനു ജി. കെ. ഗോയെങ്ക പുരസ്കാരം ലഭിച്ചു. കേരള യൂണിവേ 
ഴിറ്റി ലൈബ്രറി അദ്ദേഹത്തിന്റെ രചനകള്‍ക്കായി ഒരു പ്രദര്‍ 
ശനം നടത്തി. അദ്ദേഹത്തിന്റെ ആദ്യ കാല ഉപന്യാസങ്ങ 
ളായ 'സ്വപ്നമണ്ഡലം” (1976), സൌന്ദര്യത്തിന്റെ സന്നിധാന 
ത്തില്‍ (2977), ചിത്രശലഭങ്ങള്‍ പറക്കുന്നു (1979), സാഹിത്യ 
വാരഫലത്തിന്റെ ആദ്യ പ്രതികള്‍ തുടങ്ങിയവ ഈ പ്രദര്‍ശന 
ത്തില്‍ ഉള്‍ക്കൊള്ളിച്ചിരുന്നു. 


ഫെബ്രവരി 2, 2006-ല്‍ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ 
ആശുപത്രിയില്‍ കൃഷ്ണന്‍ നായര്‍ അന്തരിച്ചു. ന്യുമോണിയയും 
ഹൃദയത്തിലെ രക്തതടസ്സവുമായിരുന്നു മരണ കാരണം. 


(ഈ ജീവചരിത്രക്കുറിപ്പിനും വാരഫലത്തിലെ ചിത്രങ്ങള്‍ക്കും വിക്കി 


പ്പീഡിയയോട്ട്‌ കടപ്പാടു.) 


പിന്‍കുറിപ്പ്‌ 


ഠ മുപ്പതു മുതല്‍ നാല്പതു മിനിട്ടിനകം വായിച്ചു തീര്‍ക്കാവുന്ന 
ഉള്ളടക്കമാണ്‌ സായാഹ്ന പുറത്തിറക്കുന്ന ഈ ഫോണ്‍ 
പിഡിഎഫുകളില്‍ ഉള്ളത്‌. ഇതു വായിക്കുവാനായി ഒരിക്ക 
ലും ഒരു കമ്പ്യൂട്ടറോ ഡെസ്‌ക്ടോപ്‌ ആപ്ലിക്കേഷനുകളൊ 
ആവശ്യമില്ല. 

൦ ആധുനിക മനുഷ്യന്റെ സന്തതസഹചാരിയായ സ്കാര്‍ട്ട്‌ 
ഫോണുകളുടെ സ്ക്രീനില്‍ തന്നെ വായിക്കുവാന്‍ തക്ക രീ 
തിയിലാണു ഈ പിഡിഎഫുകള്‍ വിന്യസിച്ചിരിക്കുന്നത്‌. 
ഫോണിന്റെ വീതിക്കു നിജപ്പെടുത്തിയ രീതിയിലാണ്‌ 
മാര്‍ജിനുകള്‍ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്‌. 


ഠ പിഡിഎഫ്‌ പ്രമാണങ്ങള്‍ വായിക്കുവാനുള്ള പ്രയോഗ 
ങ്ങള്‍ എല്ലാതരം സ്കാര്‍ട്ട്‌ഫോണുകളിലും ഇന്നു ലഭ്യമാ 
ണ്‌. എന്നിരിക്കിലും സൌജന്യമായി കിട്ടുന്ന അഡോബി 
അക്രോബാറ്റ്‌ റീഡര്‍ ആണ്‌ ഇവയില്‍ ഏറ്റവും മുന്തിയത്‌. 
അതുകൊണ്ട്‌ അഡോബി റീഡര്‍ ഇന്‍സ്റ്റാള്‍ ചെയ്യുകയും 
അതില്‍ ഈ ഫോണ്‍ പിഡിഎഫുകള്‍ വായിക്കുകയും 
ചെയ്യുക. 

൦ സ്്വതന്ത്രപ്രസാധനം ആഗ്രഹിക്കുന്ന/ ഇഷ്ടപ്പെടുന്ന ആര്‍ 
ക്കുവേണമെങ്കിലും സായാഹ്നയിലുടെ സ്വന്തം കൃതികള്‍ 
പ്രസാധനം ചെയ്യാവുന്നതാണ്‌. 3൦ മുതല്‍ 60 മിനിട്ടു 
കള്‍ക്കകം വായിച്ചുതീര്‍ക്കാവുന്ന ഉള്ളടക്കം - കഥകള്‍, 
അനുഭവക്കുറിപ്പുകള്‍, ലേഖനങ്ങള്‍, അഭിമുഖങ്ങള്‍, സിനി 
മാനിരൂപണങ്ങള്‍, കവിതകള്‍ - എന്നു തുടങ്ങി എന്തവേ 
ണമെങ്കിലും അയയ്ക്കാവുന്നതാണ്‌. അയയ്കകേണ്ട വിലാസം: 


<info@sayahna.org>. 


ഠ പ്രതികരണങ്ങള്‍ <info@sayahna.orളg്൦ എന്ന ഇമെയിലി 
ലേയ്യോ, ഈ വെബ്‌ പേജില്‍ കമ്മന്റുകളായോ ചേര്‍ക്കുക. 
നിര്‍ദ്ദേശങ്ങളും വിമര്‍ശനങ്ങളും എപ്പോഴും സ്വീകാര്യമാണ്‌. 
അവ സായാഹ്നപ്രവര്‍ത്തകര്‍ക്ക്‌ കൂടുതല്‍ ഉത്തേജനം 
നല്‍കുന്നതാണ്‌. 


സായാഹ്ന ഫണ്ടേഷന്‍, ജഗതി, തിരുവനന്തപുരം 695014 


